Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12 / 12 -14 


.. 


COVERNN 


. 
കക 


. 


രള സർക് 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM, TUESDAY 


No. 1 34 


21st August 2012 
2012 ആഗസ്ത് 21 
30th Sravana1934 
1934 {i mh W W 30 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


മറ്റു വ്യവസ്ഥകൾ 


-- 1. പൂരിപ്പിച്ച് ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി . ഒ ., 
ത്യശ്ശൂർ- 680 002 എന്ന വിലാസത്തിൽ മുകളിൽ 
സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 


2. പവ്യത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ 

പൂങ്കുന്നത്തുള്ളഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. 


സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


നമ്പർ ഡി. ജി. റ്റി./354 ( എ ) /2012. 

2012 ആഗസ്റ്റ് 1. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ആഫീസർ ഭൂജല 
വ കുപ്പ്, ത്യശ്ശൂർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
പരിചയസമ്പന്നരായ കരാറുകാരിൽ സ്ഥാപനങ്ങളിൽനിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

-- ദർഘാസ് നമ്പരും ജോലിയുടെ വിവരവും അടങ്കൽ 
തുകയും 26/ 2012 - 13 - എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഉമിക്കുന്നു. 
കോള നി ക്കു വേണ്ടി ചെറു കിട കുടിവെള്ള പദ്ധതി 
നടപ്പിലാക്കുക - 7,50 ,000. 

നിരതദ്രവ്യം - 18,750. 
ദർഘാസ് ഫോറത്തിന്റെ വില 1,500 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും 1- 9 - 2012, 10 മണി മുതൽ. 

ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും- - 4 - 9 - 2012 , 1 മണി വരെ. 

- ദ ർ ഘാ സ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും - 4- 9 - 2012 , 3 മണി വരെ. 

ദർ ഘാ സ് തുറക്കു ന്ന തീയതിയും സമയവും 
4 - 9 - 2012 , 4 മണി. 


ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 
ക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


5 . 


ടെണ്ടർ തുറക്കുന്ന ദിവസം എന്തെങ്കിലും കാരണവശാൽ 
അവധി ദിവസമാവുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ 
ദർഘാസ് തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ഓഫീസ്, 
പൂങ്കുന്നം പി . ഒ., തൃശ്ശൂർ. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 31-10 -2012. 


24th JULY 2012) 


GROUND WATER DEPARTMENT 


68 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ജി . ഡബ്ലിയു . കെ . കെ . ഡി. ടി - 1957 / 10 . 


2012ജൂ 


ലൈ30. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ആഫീസർ, ഭൂജല 
വകുപ്പ്, കോഴിക്കോട് താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നും മുദ്രവച്ച മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും- 6/ 2012 - 13 - കോഴിക്കോട് ജില്ലയിൽകുന്നമംഗലം 
ഗ്രാമപഞ്ചായത്തിലെ മാങ്കുനി മീത്തൽ എന്ന സ്ഥലത്ത് മിനി 
വാട്ടർ സപ്ലെ സ്കീം പൂർത്തീകരിക്കുന്ന ജോലി- " 4, 37,000. 


നിരതദ്രവ്യം - 10,900. 
ദർഘാസ് ഫോറത്തിന്റെ വില - " 900 + വാറ്റ്. 
പ്രവൃത്തിയുടെ കാലാവധി 1 മാസം. 

ടെണ്ടർ ഫോറങ്ങൾ ഭൂജല വകുപ്പിന്റെ കോഴിക്കോട് 
ജില്ലാ ഓഫീസിൽ നിന്നും 3 - 9 - 2012, 10 മണി മുതൽ 5 - 9 - 2012 
പകൽ 1 മണി വരെ ലഭിക്കുന്നതാണ്. മുദ്രവച്ച ദർഘാസുകൾ 
ലഭിക്കേണ്ട അവസാന തീയതി 5 - 9 - 2012 പകൽ 3 മണി വരെ. 
ദർഘാസുകൾ അന്നേദിവസം പകൽ 3 . 30 - ന് ഹാജരായ 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
വിശദ വിവരങ്ങൾ ജില്ലാ ഓഫീസ്, ഭൂജല വകുപ്പ്, 
കോഴിക്കോടിൽ നിന്നും ലഭിക്കുന്നതാണ്. 


ജില്ലാ ഓഫീസറുടെ കാര്യാലയം, 
സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട് 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


